Kerala Gazette No. 36 dated 14th September 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


TENDER NOTICE 


- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ബിൽഡിംഗ് ആന്റ് ലോക്കൽ വർക്സസ്, ദക്ഷിണ മേഖല , 
തിരു വ ന ന്ത പുരം താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


| കമ 
നമ്പർ 


No. BSC/ 1/ 2010 -11/DBGL/D10. 2nd August 2010 . 

Competitive limited tenders in sealed covers 
superscribing the name of works are invited for and on 
behalf of the Governor of Kerala by the undersigned 
from the Registered Contractors of Class " A & " B 
category for the following work so as to reach this office 
on or before the date specified . Tenders will be opened 
at 4.30 p . m . on the date specified by the undersigned or 
other authorized officers. 

Sealed tenders should be sent by Post/Courier only 
so as to reach the same within the prescribed date and 
time itself. 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


| 1 75 / എസ് . ഇ . ബി . എസ് . സി ./ 2010 - 11 

ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ ഒരു വനിത 

ഹോസ്റ്റൽപണിയുന്നതിന് ( ഇലക്ട്രിക്കൽപണി 
ഉൾപ്പെടെ) - രൂപ 116 ലക്ഷം 


50,000 


SY. 


EMD 
- Rs. 


Tender No. and 
Name of Work with PAC 


No. 


2 76/എസ്. ഇ . ബി . എസ് . സി ./ 2010 - 11 
രണ്ടുനിലകളുള്ള കാഞ്ഞിരംകുളം ആർട്സ് 
ആന്റ് സയൻസ് കോളേജിന്റെ മുകളിൽ ഒരു 
നിലകൂടിപണിയുന്നതിന് ( ഇലക്ട്രിക്കൽപണി 
ഉൾപ്പെടെ) - രൂപ 198 ലക്ഷം 
3 77/എസ് . ഇ . ബി . എസ് . സി ./ 2010 - 11 

കോരുത്തോടിൽ ഒരു പ്രീമെട്രിക് ഹോസ്റ്റൽ 
പണിയുന്നതിന് രൂപ 57 .50 ലക്ഷം 


50,000 


- 50 , 000 


1 75/SEBSC/ 2010 -11 - Construction of Women s 

Hostel Building in Government College, Attingal 
(including Electrical) - Rs. 116 Lakh 

50,000 
2 76/SEBSC /2010 -11 - Construction of Additional 

Floor above the existing two storied building 
in KNM Government Arts and Science College, 
Kanjiramkulam (including Electrical ) 
Rs. 198 Lakh 

50,000 
3 77/SEBSC /2010 - 11 - Construction of Pre - metric 

Hostel, Korathodu Kanjirappally 
Rs. 57 .50 Lakh 

- 50,000 


ദർ ഘാസ് പമാണ ത്തിന്റെ വില കമനമ്പർ 1 - ന് 
രൂപ 17 ,400 + വാറ്റ്, കമനമ്പർ 2 - ന് രൂപ 25, 000 + വാറ്റ്, 
ക്രമനമ്പർ 3 - ന് രൂപ 8,700 + വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - കമ നമ്പർ 1 - നും 3 - നും 22 - 9 - 2010 , 1 മണി, 
ക്രമനമ്പർ 2 - ന് 24 - 9 - 2010 , 1 മണി. 


- ദ ർ ഘാസ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും ക്രമ നമ്പർ 1- നും 3 - നും 23 - 9 - 2010 , 4 മണി, 
ക്രമനമ്പർ 2 - ന് 25 - 9 - 2010 , 4 മണി. 


- പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ ക്രമനമ്പർ 1- നും 2 - നും 
ബിൽഡിംഗ്സ് ഡിവിഷൻ, തിരുവനന്തപുരം, ക്രമനമ്പർ 3- ന് 
ബിൽഡിംഗ്സ് ഡിവിഷൻ, കോട്ടയം. 


Cost of tender forum - Rs. 17, 400 + VAT for Sl. No. 1 , 
Rs. 25 ,000 + VAT for Sl. No. 2 and Rs. 8 , 700 + VAT for 
Sl. No . 3 . 

Last date and time of receipt of tender - 23 - 9 - 2010 
upto 4 p . m . for Sl. Nos. 1, 3 and 25 - 9 - 2010 upto 4 p . m . 
for Sl. No . 2 . 

Period of completion — 12 months for Sl. No. 1 , 
15 Months for Sl. No. 2 and 9 months for Sl. No. 3 . 

Class of contractor — ‘ A ’ Class 

Name of Division Buildings Division , Thiruvananthapuram 
for Sl. Nos. 1, 2 and Buildings Division , Kottayam for 
Sl. No. 3 . 

Tender documents and other particulars can be 
obtained from this office upto 1 p . m . one day before the 
tender date on application in writing and on payments of 
cost (not refundable ) either in cash or money 
order. Only postal tenders will be entertained and late 
tenders will be rejected . All other conditions are the 
same as those current in Kerala Publice Works 
Department. 


കാലാ വധികമനമ്പർ 1 - ന് 12 മാസം, കമനമ്പർ 
2 - ന് 15 മാസം, ക്രമനമ്പർ 3 - ന് 9 മാസം. 

കരാറുകാരുടെ തരംതിരിവ് " എ ക്ലാസ് 

കൂടുതൽ വിവരങ്ങൾക്ക് ദക്ഷിണമേഖലാ, സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ആഫീസിലോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ആഫീസിലോ www.kerala .gov.in സന്ദർശിക്കാവുന്നതാണ്. 


Office of the Superintending 
Engineer , Buildings and Local 
Works, South Circle , 
Thiruvananthapuram . 


| ( Sd.) 
Superintending Engineer. 


| RE- TENDER NOTICE 

ദർഘാസ്നമ്പർ -എസ്. ഇ / മെക്ക് പി .ഡബ്ലു . ഡി.-3/ 2010- 11. 
No. CMUK /1527/2009a. 

16th August 2010 . 

പ്രവൃത്തിയുടെ പേര് തിരുവനന്തപുരം നിയമസഭാ 

മന്ദിരത്തിലുള്ള ഗോൾഡൻ ജൂബിലി മ്യൂസിയം ബിൽഡിംഗിലെ 
The Superintending Engineer and Deputy Chief 

മെക്കാ നി ക്ക ൽ പണികൾ - പാർട്ട് ബി - ഒരു ലിഫ്റ്റ് 
Engineer ( Mechanical) , Public Works Department, (10 പാസഞ്ചർ) സംവിധാനം, സ്ഥാപിച്ചു പ്രവർത്തിപ്പിച്ചു . 
Thiruvananthapuram for and on behalf of the Governor 

നൽകൽ. ( OTIS , KONE, Thysserikrupp, Johnson ). 
of Kerala invites sealed tenders in prescribed form for the 
following works from approved manufacturer/authorized 

നിരതദ്രവ്യം - രൂപ 45, 000 . 
dealer having previous experience in similar fields and ദർഘാസ് പ്രമാണത്തിന്റെ വില : 
having service set up in Thiruvananthapuram . 

ഒറിജിനൽ രൂപ 2 , 700 + VAT @ 4 % + Educational Cess. 
Tender No. -- SE / MECH/PWD -3/2010 -11. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 1, 400 + VAT @ 4 % + Educational Cess. 
Name of work — Construction of Golden Jubilee 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന - ഈ ഓഫീസിൽ 
Museum Building at Kerala Legislature Complex , 

നിന്ന് 2 -9 -2010 മുതൽ 23 -9 -2010 ഉച്ചയ്ക്ക് 1 മണി വരെ എല്ലാ 
Thiruvananthapuram ,Mechanical Work - Part- B — Supply , 

പ്രവർത്തി ദിവസങ്ങളിലും. 
Installation , Testing and Commissioning of One Number 

ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
10 Passenger Lift . (Make OTIS , KONE, Thyssenkrupp , സമയവും -- 23 - 9- 2010, 4 മണിവരെ. 
Johnson .) 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 23 - 9 - 2010 , 
E. M.D : --Rs. 45,000 . 

4 . 30 മണി. 
Cost of tender form : 

മറ്റു വ്യവസ്ഥകൾ 
Original - Rs. 2 ,700 + VAT @ 4 % + Educational Cess 

1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
Duplicate - -Rs. 1, 400 + VAT @ 4 % + Educational 

സമാന പ്രവർത്തികളിൽ പരിചയം കാണിക്കുന്ന 
Cess. 

സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. 
Sale of tender forms — From this office on all working 

2. ദർഘാസ് സംബന്ധിച്ച് ജല വി ഭവ വകു പ്പിൽ 
days from 2- 9- 2010 to 1 p . m . on 23 -9 - 2010 . 

നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 

ബാധകമാണ്. 
Last date and time of submission of tender 
23- 9- 2010, 4 p . m . 

3. നിശ്ചിത സമയം കഴിഞ്ഞു കിട്ടുന്ന ദർഘാസുകൾ 

- സ്വീകരിക്കുന്നതല്ല . 
| Date and time of opening of tenders - 23 - 9 - 2010, 
4.30 p . m . 

4. ദർഘാസ് പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ 

പ്രമാണത്തിന്റെ വിലയോടൊപ്പം 50 രൂപ കൂടി തപാൽ 
Period of completion — 6 months. 

ചെലവിനായി അയയ്ക്കേണ്ടതാണ്. 
OTHER CONDITIONS 

5. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
1. Experience Certificates in the execution of similar 

ആ ഫീസിൽ നിന്നും 23 - 9 - 2010 വരെ എല്ലാ 
works should be accompanied with the 

ദിവസങ്ങളിലും ലഭ്യമാണ്. 
application for tender forms. 

Office of the Chief Engineer 
2 . All existing conditions related to tenders of 

( Mechanical), 

( Sd.) 
Irrigation and Public Works Department will be Public Works Department, Superintending Engineer & 
applicable for this tender also . 

Thiruvananthapuram, 

Deputy Chief Engineer 
3. Tenders received after the stipulated time will not Pin - 695 033. 

(Mechanical). 
- be accepted. 
4. If tender documents are required by post Rs. 50 

ദർഘാസ് പരസ്യം 
extra in addition to cost of tender forms should 

നമ്പർ ഡി ബി - 1/ 86. 

2010 ആഗസ്റ്റ് 16 . 
be enclosed for postal charges. 
5. Other details regarding this tender will be 

കേരള ഗവർണ്ണർക്കു വേണ്ടി മൂന്നാർ പൊതുമരാമത്ത് 
obtained from this office on all working days 

വകുപ്പ് കെട്ടിടങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
up to 23 - 9 -2010 . 

എഞ്ചിനീയർ കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 

ചെയ്തിട്ടുള്ള ക്ലാസ്സ് എ , ബി , സി, ഡി, എന്നീ കരാറുകാരിൽ 
- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് ആന്റ് ഡെപ്യൂട്ടി നിന്നും താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് താഴെ കൊടുത്തി 
ചീഫ് എഞ്ചി നീ യ ർ , തിരു വ ന ന്ത പുരം പൊതു മരാമത്ത് രിക്കുന്ന തീയതിയിൽ വൈകുന്നേരം 4 മണിവരെ മൽസരസ്വഭാ 

മെക്കാനിക്കൽ വിഭാഗം താഴെ പറയുന്ന പ്രവർത്തിക്കുവേണ്ടി വമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ഇത്തരം പ്രവർത്തികളിൽ മുൻപരിചയമുള്ള അംഗീകൃത ചെയ്തിട്ടുള്ള മുദ്ര വ ച ക വ റുക ളിൽ ക്ഷണിച്ചു 
വിതരണക്കാർ നിർമ്മാതാക്കളിൽ നിന്നും മുദ്രവച്ച ക്ലിപ്തം കൊള്ളുന്നു . ദർഘാസുകൾ അന്നേദിവസം വൈകിട്ട് 4. 30 - ന് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

തുറക്കുന്നതാണ്. 


ക്രമ 


ദർഘാസ് പരസ്യം 


രൂപ് 


ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവർത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
1 54/ എഇഇ/ 2010 -11 -മൂന്നാർ പി. ഡബ്ലിയു . ഡി . 

റോഡ്സ് സബ് ഡിവിഷൻ ഓഫീസിന്റെ 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ-റീട്ടെയിനിംഗ് വാൾ 
നിർമ്മാണം - രൂപ 3,00,000 

7 ,500 
2 55 / എഇഇ / 2010- 11 - ദേവികുളം എഫ് ഡബ്ലിയു . സി. 
യുടെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ-റീട്ടെയിനിംഗ് 
വാളിന്റേയും കോമ്പൗണ്ട് വാളിന്റേയും 
നിർമ്മാണം രൂപ 3, 00, 000 

7 ,500 
- 56/എഇ /2010-11 -- 

മൂന്നാർ ഗസ്റ്റ്ഹൗസിനടുത്തുള്ള 
കാർഷെഡിന്റെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ 

കോമ്പൗണ്ട് വാളിന്റെ നിർമ്മാണം 
രൂപ 75, 000 

1,900 
57/എഇഇ/ 2010-11 ടി വാളിന്റേയും ഫ്ളോറിന്റേയും 
അറ്റകുറ്റപ്പണികൾ ( റൂം നമ്പർ 238 ) 
രൂപ 75,000 

1, 900 
- 58 / എഇഇ / 2010 - 11 -മൂന്നാർ ഗസ്റ്റ് ഹൗസിനടു 
ത്തുള്ള കാർഷെഡിന്റെ റൂഫിന്റെ പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ ( റൂം നമ്പർ 238 ) 
രൂപ് 75, 000 

1, 900 
6 59/ എഇഇ/ 2010 -11 - ടി ( റൂം നമ്പർ 239) 
- രൂപ് 75 ,000 

1,900 
7 60 / എഇഇ/ 2010 - 1 - മൂന്നാർ ഗസ്റ്റ് ഹൗസിനടു 

ത്തുള്ള കാർഷെഡിന്റെയും ( റൂം നമ്പർ 239) 
വാളിന്റെയും ഫ്ളോറിംഗിന്റെയും പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ രൂപ 75,000 

1,900 


നമ്പർ ഡി. ബി. ( റ്റി.എൻ.) 8/ 2010 -11. 2010 ആഗസ്റ്റ് 18 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
റോഡ്സ് വിഭാഗം, മൂവാറ്റുപുഴ താഴെ പറയുന്ന പ്രവൃത്തി 
കൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തി 
ട്ടുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 23- 9-2010 വൈകുന്നേരം 
നാലുമണി വരെ ദർഘാസ് പ്രവർത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം വൈകിട്ട് 
4. 30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ ഹാജരുള്ള കരാറുകാ 
രുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കു ന്ന താ ണ് . 
ഏതെങ്കിലും കാര ണ വ ശാൽ നിശ്ചിത ദിവസം അവധി 
ആയാൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയംവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

- ദർഘാ സു കൾ മൂവാറ്റു പുഴ റോഡ് സ് വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽനിന്നും നിശ്ചിത 
ദിവസത്തിന് മൂന്ന് ദിവസം മുമ്പ് എല്ലാ പ്രവൃത്തി ദിവസങ്ങ 
ളിലും ടെണ്ടർ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെയും ദർഘാസ് 
പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും പണമായോ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില യായി അടച്ച തുക 
യാതൊരു കാരണവശാലും മടക്കി ലഭിക്കുന്നതല്ല. ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതും ദർഘാസുകളോടൊപ്പം 100 
രൂപയുടെമുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഇല്ലാത്തതുമായ 
എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതാണ്. 

- ടെണ്ടറിനോടൊപ്പം ഷെഡ്യൂൾ വാങ്ങിയപ്പോൾ ലഭിച്ച 
രസീത് കൂടി അടക്കം ചെയ്യേണ്ടതാണ്. 


കമ 
നമ്പർ 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 600 + വി . നി., മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി . 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
23 - 9 - 2010. 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ 


കാലാവധി - കമനമ്പർ 1- നും 2 - നും 3 മാസം, മറ്റുള്ള 
വയ്ക്ക് 2 മാസം. 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 2010 - 11 
| 28/ ഇഇ/ 2010 - 1 - - പിറവം - ഇലഞ്ഞി റോഡ് 
കി. മീ . 0/ 000- നും 2/000- നും ഇടയിൽ 

ഡ്രയിനേജ് സൗകര്യങ്ങളുടെ നിർമ്മാണം - 
രൂപ 10 ,00, 000 


25,000 


- 


2 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവരങ്ങളും താഴെ 
ഒപ്പുവച്ച് ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും രാവിലെ 
10 മണി മുതൽ 5 മണി വരെ എല്ലാ പ്രവൃത്തി ദിവ സ 
ങ്ങളിലും 23- 9- 2010- ന് ഉച്ചയ്ക്ക് 1 മണിവരെയും ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡറായോ 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ വില ഒരു കാരണവശാലും തിരികെ ലഭിക്കുന്ന 
തല്ല. ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാർക്കുമാത്രം ലഭിക്കുന്നതും അന്യോന്യം 

കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ചുള്ളമറ്റെല്ലാ വ്യവസ്ഥ 
കളും ഇതിനും ബാധകമാണ്. 


29 / ഇഇ / 2010 - 11 - രാമമംഗലം - തൊടുപുഴ 
റോഡ് കി . മീ . 2 / 000 - നും 5/ 000 - നും 
ഇടയിൽ താങ്ങ്ഭിത്തിയുടെയും ഡ്രയിനേജ് 
സൗകര്യങ്ങളുടെയും നിർമ്മാണം 
രൂപ 10 ,00,000 


25 , 000 


30/ ഇഇ / 2010 - 11 - എറണാകുളം- തേക്കടി 
റോഡ് കി . മീ . 16 / 000 - ൽ ഡയിനേജ് 
സൗകര്യങ്ങളുടെ നിർമ്മാണം - 
രൂപ 10, 00, 000 


25,000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
പൊതുമരാമത്ത് വകുപ്പ് 

അസിസ്റ്റന്റ് 
കെട്ടിട വിഭാഗം, മൂന്നാർ . എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


31/ ഇഇ/ 2010 -1 -- പെരുമ്പാവൂർ-പുത്തൻകുരിശ് 
റോഡ്പുളിഞ്ചുവട് ഇരട്ടപാലത്തിനടുത്ത് 

ഡ്രയിനേജ് സൗകര്യങ്ങളുടെ നിർമ്മാണം - 
രൂപ 6,00,000 


15 , 000 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


12 ,500 


6 


37, 500 


- 32 / ഇഇ / 2010 - 11 - എം . സി . റോഡ് കി . മീ . 
227 / 000 - നും 227 / 500 - നും ഇടയിൽ ( കടുവാൾ 
ജംഗ്ഷൻ) ഡയിനേജ് സൗകര്യങ്ങളുടെ 
നിർമ്മാണം- രൂപ 5,00, 000 
33 / ഇഇ / 2010 - 11 - - പെരുമ്പാവൂർ- ആലു വ 
റോഡ് കി . മീ . 5 / 000 - ൽ കുന്നു വഴി 
പാലത്തിനടുത്ത് റോഡ് വശങ്ങൾ ബലപ്പെ 
ടുത്തൽ -രൂപ 5,00,000 
34/ ഇഇ / 2010 - 1 -- പോത്താനിക്കാട്-ചാത്തമറ്റം 
റോഡ് കി . മീ . 4 / 000 - ൽ കലു ങ്കിന്റെ 
വികസനവും ഡയിനേജ് സൗകര്യങ്ങളുടെ 
നിർമ്മാണവും രൂപ 9,00 ,000 

വെള്ളപ്പൊക്കക്കെടുതികൾ 
35 / ഇഇ / 2010 - 11 - മണ്ണൂർ- പോ ഞഞ്ഞാ ശ്ശേരി 
റോഡ് കി . മീ . 6 / 000 - ൽ ഡയിനേജ് 
സൗകര്യങ്ങളുടെ നിർമ്മാണം - രൂപ 11,00,000 


1 44 / 2 / 2010 - 11 - മുളംകുന്നത്തുകാവ് മെഡിക്കൽ 

കോളേജിന്റെ പടിഞ്ഞാറുഭാഗത്ത് ചുറ്റുമതിൽ 

നിർമ്മാണം- രൂപ 15,00 ,000 
2 45 / ഇഇ/ 2010-11 - മുളംകുന്നത്തുകാവ് മെഡിക്കൽ 

കോളേജിന്റെ തെക്കുഭാഗത്ത് ചുറ്റുമതിൽ 
നിർമ്മാണം - രൂപ് 15 ,00 ,000 


12 , 500 


37 , 500 


3 46 / ഇഇ / 2010- 11 - ഇരിഞ്ഞാലക്കുട മിനി സിവിൽ 

സ്റ്റേഷന്റെ 2010 - 11 വർഷത്തെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ -രൂപ 4, 00, 000 


22,500 


10 , 000 


8 


on e 


10 , 000 


27,500 


4 47 / ഇഇ/ 2010- 11 - വരവൂർ ഐ . ടി. സി. കെട്ടിടത്തിന് 

ചുറ്റുമതിൽ നിർമ്മാണം- - രൂപ 4,00,000 
- 5 48 / ഇ ഇ / 2010 - 11 - ത്യശ്ശൂർ ഗവൺമെന്റ് 

എഞ്ചിനീയറിംഗ് കോളേജിലെ നോൺ 
റസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ 2010 - 11 
വർഷത്തെ വാർഷിക അറ്റകുറ്റപ്പണികൾ - 
രൂപ 15 , 00 ,000 


37,500 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 2, 3, 7 
ഇവയ്ക്ക് രൂപ് 1,500 + വാറ്റ്, ക്രമനമ്പർ 4 - ന് രൂപ് 1,200 + വാറ്റ്, 
കമനമ്പർ 5 - നും 6 - നും രൂപ 1,000 + വാറ്റ്, കമനമ്പർ 8- ന് 
രൂപ 1,700 + വാറ്റ്. 

കരാറുകാരുടെ ക്ലാസ്സ് " സി യും അതിനു മുകളിലും. 

പ്രവർത്തിയുടെ കാലാവധി - ക്രമനമ്പർ 1, 2, 3, 7 , 8 
ഇവയ്ക്ക് 4 മാസം, ക്രമനമ്പർ 4, 5, 6 ഇവയ്ക്ക് 3 മാസം. 

കേരള പൊതു മരാമത്ത് വകുപ്പിലെ ദർഘാ സു കളെ 
സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


6 49 / ഇഇ / 2010 - 11 - തൃശ്ശൂർ ബിൽഡിംഗ് ആന്റ് 

ലോക്കൽ വർക്സസ് സെൻട്രൽ സർക്കിൾ 
ഓഫീസിൽ ലാൻകേബിങ്ങ് അനുബന്ധ 
പ്രവർത്തികൾ ( സപ്ളെ ഇൻസ്റ്റാലേഷൻ, 
ടെസ്റ്റിങ്ങ്, കമ്മീഷണിങ്ങ് എന്നിവ പൂർത്തീക 
രിക്കൽ) - രൂപ 70,000 


1,750 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡുകളുടെ വിഭാഗം, 
മൂവാറ്റുപുഴ. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2- നും 
5- നും രൂപ 2,300 + വാറ്റ്, ക്രമനമ്പർ 3- നും 4- നും രൂപ 800 + വാറ്റ്, 
ക്രമനമ്പർ 6 - ന് രൂപ 300 + വാറ്റ്. 

കരാറുകാരുടെ ക്ലാസ്സ് -" സി യും അതിലുപരിയും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1, 2, 5 
ഇവയ്ക്ക് 4 മാസം, ക മ ന മ്പർ 3, 4 ഇവയ്ക്ക് 2 മാസം, 
ക്രമനമ്പർ 6 - ന് 1 മാസം. 


- കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

(ഒപ്പ്) 
കെട്ടിട വിഭാഗം, തൃശ്ശൂർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 
നമ്പർ 3/ 2010 - 11 . 

2010 ആഗസ്റ്റ് 10 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി തൃശ്ശൂർ കെട്ടിട വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
24 - 9 - 2010, 3 മണിവരെ കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽനിന്നും മൽസരസ്വഭാവമുള്ള ദർഘാ 
സുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
തൃശ്ശൂർ കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഓഫീസിൽ നിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ 
ദിവസം 3 മണിവരെ പ്രസ്തുത ഓഫീസിൽ സ്വീകരിക്കുന്നതും 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ വൈകുന്നേരം 
4.30 മണിക്ക് ഓഫീസ് മേധാവിയോ അദ്ദേഹം അധികാരപ്പെടു 
ത്തിയ മറ്റു ഉദ്യോഗസ്ഥനോ തുറ ക്കു ന്ന തുമാ യി രിക്കും. 
ദർഘാസ് സംബന്ധിച്ച് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
ഇപ്പോൾ നിലവിലുള്ള മറ്റ് എല്ലാ വ്യവസ്ഥകളും 19 - 8 - 1997 - ലെ 
ജി . ഒ. ( പി ) നമ്പർ 84 / 97 പി . ഡബ്ളിയു . ആന്റ് ടി . പ്രകാര 
മുള്ള പ്രത്യേക വ്യവസ്ഥകളും ഇതിന് ബാധകമായിരിക്കും. 
ദർഘാസുകൾ തുറക്കുന്ന ദിവസം അവധിയാകുന്നപക്ഷം തൊട്ട 
ടുത്ത പ്രവർത്തി ദിവസം വൈകിട്ട് 4 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4.30 - ന് തുറക്കുന്ന തു 
മായിരിക്കും. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഇ . ഡി . ടി . ( ടി) 06/2010 - 11. 

2010 ആഗസ്റ്റ് 13. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇല ക് ടി ക്ക ൽ ഡി വി ഷൻ, ത്യശ്ശൂ ർ താഴെ പറയുന്ന 
(പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ കരാറുകാരിൽനിന്നും 
അംഗീകൃത നിർമ്മാതാക്കളുടെ ഏജൻ സിയിൽ നിന്നും 
22 - 9 - 2010 - ന് വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അന്നേ ദിവസം 4.30 - ന് 
തുറക്കുന്നതായിരിക്കും. 


(1) 


( 2 ) 


( 3 ) 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 
- (3 ) 


തൃശ്ശൂർ കൊരട്ടി പോലീസ് സ്റ്റേഷൻ 
പരിഷ്കരണവും പുനർ വൈദ്യുതീകരണവും - 
രൂപ് 1,34,846 


(2 ) 


3 , 400 


തൃശ്ശൂർ പുതുക്കാട് ഗവ. ആശുപ്രതിയുടെ 
പുതിയ ബ്ലോക്കിന്റെ വൈദ്യുതീകരണം - 
രൂപ 6,09 ,727 


2 ,600 


15,250 


2 


തൃശ്ശൂർ ആളൂർ ഗ്രാമ പഞ്ചായത്ത് ആയൂർ 

വേദ ആശുപത്രിയുടെ വൈദ്യുതീകരണം - 
രൂപ് 1,30, 407 


4 , 150 


3 , 300 


- 3 


3 ,400 


4 , 100 


പാലക്കാട് ഷൊർണ്ണൂർ ഗവ . പ്രസ്സിൽ APFC 
പാനൽ സ്ഥാപിക്കൽ - രൂപ 1,03,890 
പാലക്കാട് അഞ്ചു മൂർത്തിമം ഗലം ഗവ . 

ഐ . ടി . സി. യിലെ വൈദ്യുതീകരണം - 
രൂപ 1,65,000 
എറണാകുളം ഹൈക്കോടതി ജഡ്ജി 
പി . ആർ. രാമചന്ദ്രമേനോന്റെ ഔദ്യോഗിക 
വസതിയിൽ ( ക്വാർട്ടേഴ്സ് നമ്പർ 111 ) ഗാർഡൻ 

ലൈറ്റ് സ്ഥാപിക്കൽ രൂപ 1, 63,861 
എറണാകുളം തൃപ്പൂണിത്തുറ ഗവ. ആശുപ്രതി 
യിലെ പുതിയ ഓപ്പറേഷൻ തീയേറ്ററിന്റെ 
വൈദ്യുതീകരണം - രൂപ 1,90 ,000 
എറണാകുളം മഹാരാജാസ് കോളേജിൽ മെയിൻ 

ബോർഡിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ - 
രൂപ 1,80, 130 
ഇടുക്കി തൊടുപുഴ ഡി. ആർ. സി. ( ഐ . ടി. 
സ്കൂൾ) യുടെ വൈദ്യു തീക രണം- - 
രൂപ 80,035 


1, 600 


4 ,750 


1,750 


2 


4 ,550 


2, 500 


24 


2,700 


2 , 050 


4 ,250 


ദർഘാസ് പ്രമാണത്തിന്റെ വില -- കമനമ്പർ 1 - ന് രൂപ 
1,300 + വി . നി., മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി . 


| 2 , 950 


തൃശ്ശൂർ ആളൂർ ഗ്രാമ പഞ്ചായത്ത് അംഗന 
വാടികളുടെ (8 എണ്ണം) (1,7, 14,16 ,15, 20,24 & 64 ) 
വൈദ്യുതീകരണം - രൂപ 1,35,835 
തൃശ്ശൂർ ചാലക്കുടിതാലൂക്ക് ആശുപ്രതിയിലെ 
ബ്ലഡ് ബാങ്ക്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് 
എന്നിവയുടെ വൈദ്യുതീകരണം രൂപ 63,494 
തൃശ്ശൂർ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ 
പുനർ വൈദ്യുതീകരണം - -രൂപ 69,516 
- തൃശ്ശൂർ ജില്ല ഫുഡ്ഇൻസ്പെക്ടർഓഫീസ് 
പുനർ വൈദ്യുതീകരണം രൂപ 99,431 
തൃശ്ശൂർ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പുനർ 

വൈദ്യുതീകരണം- രൂപ 1,06,935 
തൃശ്ശൂർ താന്ന്യം ഗവ . ഹൈസ്കൂൾ വൈദ്യുതീ 
കരണം - രൂപ് 1,69, 155 
തൃശ്ശൂർ അളഗപ്പ നഗർ ഗ്രാമ പഞ്ചായത്ത് 
അംഗനവാടി ( 6 എണ്ണം) രൂപ 1,18,000 
തൃശ്ശൂർ കൊണ്ടാഴി ഗ്രാമ പഞ്ചായത്ത് വിവിധ 
അംഗനവാടികളുടെ ( 10 ) വൈദ്യുതീകരണം - 
രൂപ് 1,43, 000 
തൃശ്ശൂർ കൊണ്ടാഴി ഗ്രാമ പഞ്ചായത്ത് വിവിധ 
അംഗനവാടികളുടെ (9 എണ്ണം) 2 സാക്ഷരത 
കേന്ദ്രവും വൈദ്യുതീകരണം രൂപ 1,56,000 
തൃശ്ശൂർ ഡയറ്റ് മെൻസ് ആന്റ് ലേഡീസ് 
ഹോസ്റ്റലിന്റെയും കംപ്യൂട്ടർ റൂമിന്റെയും പുനർ 
വൈദ്യുതീകരണം -രൂപ 1 ,00 ,000 
തൃശ്ശൂർ ഡയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ 
പുനർ വൈദ്യുതീകരണം -രൂപ 2,00, 000 
തൃശ്ശൂർ ഡയറ്റിൽ 10 എച്ച്. പി. ഓപ്പൺ വെൽ 
സബ്മെഷറബിൾ പമ്പ് സെറ്റ് സ്ഥാപിക്കൽ - 
രൂപ് 75,000 
തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വീവിംഗ് 

സെക്ഷന്റെ പുനർ വൈദ്യുതീകരണം- - 
രൂപ് 1,75, 000 
തൃശ്ശൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ (6 എണ്ണം) 
പരിഷ്കരണവും പുനർ വൈദ്യുതീകരണവും 
രൂപ 1,89, 652 


3 ,600 


11 


- ( പ വ ർ ത്തി തീ ർ | വ ാ ന ക ാ ല ാ വ ധി 3 0 
ദിവസമാകുന്നു . ദർഘാസ് ഫോറങ്ങളും മറ്റു വിവരങ്ങളും 
താഴെ പറയുന്ന ആഫീസിൽ നിന്നും അന്നേ ദിവസം ഒരു 
മണി വരെ ദർഘാസ് ഫോറത്തിന്റെ വില അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില മടക്കി കൊടുക്കുന്നതല്ല . ദർഘാസിനോടൊപ്പം 100 
രൂപയുടെമുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് ടൈപ്പ് 
ചെയ്ത് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസിനെ സംബന്ധിച്ച് 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 


3,900 


2 ,500 


5 , 000 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസ്, 
പൊതുമരാമത്ത് വകുപ്പ് 
ഇലക്ട്രിക്കൽ ഡിവിഷൻ, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


1, 900 


ദർഘാസ് പരസ്യം 


4 , 400 


16 


4 ,750 


നമ്പർ ഡി. ടി .എൻ. 13 / 2010 . 

2010 ആഗസ്റ്റ് 17 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട ഉപവിഭാഗം, സുൽത്താൻബത്തേരി 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 22- 9- 2010 വൈകുന്നേരം 4 മണി 
വരെ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേദിവസം 4. 30 മണിക്ക് തുറക്കുന്നതാണ്. 


17 


തൃശ്ശൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ (4 എണ്ണം) 
പരിഷ്കരണവും പുനർ വൈദ്യുതീകരണവും 
രൂപ് 1, 63, 104 


- 4 , 100 


( 1) 


( 2 ) 


( 3 ) 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


അടിയന്തിര പ്രത്യേക പ്രവൃത്തി 


7 , 500 


1 താലൂക്ക് ഓഫീസ്, സുൽത്താൻബത്തേരി-മുറ്റം 

റൂഫിംഗ് മറ്റും രൂപ 3,00, 000 
2 ഗവ. പോളിടെക്നിക് കോളേജ്, മീനങ്ങാടി 

ബി ബ്ലോക്ക് - ചോർച്ച തടയലും ടൈൽ 
പതിക്കലും രൂപ 3, 00, 000 
3 വില്ലേജ് ഓഫീസ്, നൂൽപ്പുഴ- ചോർച്ച തടയലും 

ടൈൽ പതിക്കലും രൂപ 3,00,000 


7 ,500 


| 7,500 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 600 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി 3 മാസം. 
കരാറുകാരന് വേണ്ട യോഗ്യത - ഡി യും ഉപരിയും. 
- ദർഘാസുകൾ സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


അസി. എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട ഉപവിഭാഗം, 
സുൽത്താൻബത്തേരി. 


- 5 39/ 2010 - 11 ഉപ്പള- കന്യാന റോഡ് കി . മീ . 9/ 000 

മുതൽ 10 / 000 വരെ രൂപ 10. 75 ലക്ഷം 26, 900 
-- 40 / 2010 -11 കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 
- കി. മീ . 22/ 000 മുതൽ 23/ 000 വരെ - 
രൂപ് 13 . 50 ലക്ഷം 

33 , 800 
- 7 41 /2010 -11 കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 25 / 700 മുതൽ 26 / 200 വരെ - 
രൂപ് 15 ലക്ഷം 

37,500 
42/ 2010 -11 - ചെറുവത്തൂർ-ചീമേനി തളിയമ്മാട് 
റോഡ് കി. മീ . 2/ 500 മുതൽ 4/ 000 വരെ - 
രൂപ് 14 ലക്ഷം 

- 35 , 000 
9 43 /2010 - 11--കുമ്പള- ബദിയടുക്ക റോഡ് കി . മീ . 

5/ 450 മുതൽ 6 / 850 വരെ- രൂപ് 15 ലക്ഷം 37,500 
10 44/ 2010-11- കുമ്പള- ബദിയടുക്ക റോഡ് കി. മീ. 

- 6 / 850 മുതൽ 8/ 200 വരെ രൂപ 15 ലക്ഷം 37,500 
11 45 /2010 - 11- കുമ്പള - ബദിയടുക്ക റോഡ് കി . മീ. 

2 /500 മുതൽ 3 /400 വരെ രൂപ 9.75 ലക്ഷം 24,400 
12 46 / 2010 -1 - കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 21 / 100 മുതൽ 22/ 000 വരെ - 
രൂപ് 13.50 ലക്ഷം 

33,800 
- 13 47/ 2010 -1 - കുമ്പള- ബദിയടുക്ക റോഡ് കി . മീ. 

- 8/ 200 മുതൽ 9 / 500 വരെ- രൂപ 14 ലക്ഷം - 35,000 
14 48/2010 -11 കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 11/ 000 മുതൽ 12 / 000 വരെ - 

രൂപ് 13. 50 ലക്ഷം 
15 49 /2010 -1 - കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി. മീ . 14 / 000 മുതൽ 14 / 500 വരെ - 

രൂപ 6.50 ലക്ഷം 
- 16 50 /2010 -1 - കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 19 / 00 മുതൽ 20 / 000 വരെ - 
രൂപ 13 . 50 ലക്ഷം 

33 , 800 
- 51/ 2010 - 1 - കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 
- കി . മീ . 20 / 000 മുതൽ 20 / 400 വരെ - 
രൂപ 5. 50 ലക്ഷം 

13 , 800 
18 52/ 2010 - 11 കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 13 / 000 മുതൽ 14 / 000 വരെ - 
രൂപ 13 . 20 ലക്ഷം 

33,000 


( ഒപ്പ്) 
- അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


33 , 800 


[ നമ്പർ 06/ 2010 - 11 ] 


16, 300 


നമ്പർ ഡി2 - 1122 / 2006. 

2010 ആഗസ്റ്റ് 26. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡ്സ് ഡിവിഷൻ, കാസറഗോഡ് താഴെപ്പറയുന്ന പ്രവൃത്തി 
കൾക്ക് ദർഘാ സു കൾ താഴെ പ റ യുന്ന തീയ തി ക ളിൽ 
വൈകുന്നേരം 3 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ 

പേരും അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 


രൂപ് 


- (2 ) 


ഉപരിതലം പുതുക്കൽ 


37,500 


1 35 /2010 -11 കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 28 /400 മുതൽ 29/ 500 വരെ - 
രൂപ 15 ലക്ഷം 
2 36 / 2010 -11- കാസറഗോഡ്-കാഞ്ഞങ്ങാട് റോഡ് 

കി . മീ . 23 / 000 മുതൽ 23 / 800 വരെ - 
രൂപ 11 ലക്ഷം 
3 37 / 2010 - 11 തെക്കിൽ- ആലട്ടി റോഡ് കി . മീ . 

29 / 000 മുതൽ 30 / 000 വരെ - 

രൂപ് 11.25 ലക്ഷം 
4 38/ 2010 -1 - കുമ്പള- ബദിയടുക്ക റോഡ് കി . മീ . 

4 / 050 മുതൽ 5 / 450 വരെ രൂപ 15 ലക്ഷം 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 4, 7 , 9, 10 
ഇവയ്ക്ക് രൂപ 2,300 + വാറ്റ്, ക്രമനമ്പർ 2, 3, 5 ഇവയ്ക്ക് രൂപ 
1,700 + വാറ്റ്, ക്രമനമ്പർ 6, 8, 12 , 13, 14, 16 ഇവയ്ക്ക് രൂപ 
2,100 + വാറ്റ്, ക്രമനമ്പർ 11 - ന് രൂപ 1,500 + വാറ്റ്, ക്രമനമ്പർ 
15- ന് രൂപ 1,300 + വാറ്റ്, ക്രമനമ്പർ 17 - ന് രൂപ 1,100 + വാറ്റ്, 
ക്രമനമ്പർ 18 - ന് രൂപ 2,000 + വാറ്റ്. 


27,500 


28,200 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 9 വരെ 23 - 9- 2010 ഉച്ചയ്ക്ക് 
| 1 മണി, കമനമ്പർ 10 മുതൽ 18 വരെ 28 - 9 - 2010 ഉച്ചയ്ക്ക് 
1 മണി. 


37 ,500 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമ യ വും - കമ ന മ്പർ 1 മുതൽ 9 വരെ 24 - 9 - 2010 , 
3 മണി, കമ ന മ്പർ 10 മുതൽ 18 വരെ 29 - 9 - 2010 , 
3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 1 
മുതൽ 9 വരെ 24 - 9 -2010 , 3.30 മണി. ക്രമനമ്പർ 10 മുതൽ 18 
വരെ 29 - 9 - 2010 , 3.30 മണി. 


ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ 
അടങ്കൽ തുകയും 
37 / 2010- 11 - കാസറഗോഡ് പോസ്റ്റ് മെടിക്ക് 
ഹോസ്റ്റലിൽ അധിക ലൈറ്റ് ഫിറ്റിംഗ്സ് 
സ്ഥാപിക്കൽ - രൂപ 36,000 

900 
38 / 2010 - 11 - കാസറഗോഡ് അഗ്നിശമന സേന 
- യുടെ പുതിയ കെട്ടിടം വൈദ്യുതീകരണം - 
രൂപ 48, 000 

1, 300 


കരാറുകാർക്ക് വേണ്ട യോഗ്യത അടങ്കൽ തുക 6 ലക്ഷം 
രൂപ വരെ " ഡി യും ഉപരിയും, 6 ലക്ഷത്തിന് മുകളിൽ 
" സി യും ഉപരിയും. 

പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി 3 മാസം. 
- ദർഘാസുകൾ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
കൂടു തൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


( ഒപ്പ്) 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, റോഡ്സ് 
ഡിവിഷൻ, കാസറഗോഡ്. 


പ്രവൃത്തിയുടെ കാലാവധി 10 ദിവസം. 
കരാറുകാരുടെ യോഗ്യത എല്ലാ ക്ലാസുകാരും. 

ദർഘാസുകളിൽ പങ്കെ ടു ക്കു വാൻ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും (രൂപ 300 + 12 . 5 % വാറ്റ്) ചേർത്ത് ദർഘാസ് 
പ്രമാണങ്ങൾക്കായി കാസറഗോഡ് പൊതുമരാമത്ത് വകുപ്പ് 
ഇലക്ട്രിക്കൽ ഉപ വി ഭാ ഗ ത്തിൽ 23 - 9 - 2010 , 1 മണിവരെ 
അപേക്ഷിക്കാവുന്നതാണ്. ദർഘാസിന്റെ കൂടെ 100 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും പ്രവർത്തിക്കുവേണ്ട 
നിരതദവ്യവും അടക്കം ചെയ്ത് 23 - 9 - 2010 - ന് 3 മണിക്ക് 
മുമ്പായി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പൊതുമരാമത്ത് 
വകു പ്പിലെ പ്രവർത്തി ക ളെ സംബ ന്ധിച്ചുള്ള എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ 
കരാറുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ 23 - 9 - 2010 , 4 മണിക്ക് തുറക്കുന്ന 
താ ണ് . കൂടുതൽ വിവ ര ങ്ങൾ ഈ ഓഫീസിൽനിന്നും 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ .എസ്. ഡി.ടി.എൻ.10/ 2010- 11. 2010 ആഗസ്റ്റ് 27. - 

കേരള ഗവർണ്ണർക്കു വേണ്ടി അസി. എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഉപവിഭാഗം, കാസറഗോഡ്താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള സീൽവെച്ച കരാറുകൾ 23- 9 - 2010 , 3 മണി 
വരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ 
ഉപവിഭാഗം, കാസറഗോഡ്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


